O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 നവംബർ 09 


Tuesday , 09th November 2021 


1943 കാർത്തികം 18 


1197 തുലാം 24 
24th Thulam 1197 


18th Karthika 1943 


വാല്യം 10 


നമ്പർ 


44 


Vol . X 


No. 


Part III 


Health Services 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6 


KERALA GAZETTE 


Part III 


ലേലം ദർഘാസ് പരസ്യം 


നമ്പർ സി2-1287 / 2021 . 


2021 ഒക്ടോബർ 12 . 


കോഴിക്കോട് , ചേവായൂർ സർക്കാർ ത്വക്ക് രോഗാശുപ്രതി കോമ്പൗണ്ടിൽ 30 സെന്റ് സ്ഥലത്ത് 
ദേശീയ ആരോഗ്യ ദൗത്യത്തിനു കീഴിൽ ഒരു പരിശീലന കേന്ദ്രം നിർമ്മിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന 
താഴെ പറ യുന്ന 41 മര ങ്ങൾ വില കെട്ടി മുറിച്ചു കൊണ്ടു പോകു ന്ന തിന് ചുവടെ കൊടുത്ത 
നിബന്ധനകൾക്ക് വിധേയമായി മുദ്ര വെച്ച ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


നിബന്ധനകൾ 


1 . 


2 . 


3 . 


4 . 


5 . 


മേൽ മരത്തടിയുടെയും , വിറകിന്റെയും ടെണ്ടർ തുകയുടെ 5 % ( അഞ്ച് ശതമാനം ) വനവികസന 
നികുതിയായും , ടെണ്ടർ തുകയും വന വികസന നികുതിയും ചേർന്ന ആകെ തുകയുടെ 18 % 
GST- യും ദർഘാസ് ലഭിക്കുന്ന വ്യക്തി / സ്ഥാപനം ഒടുക്കേണ്ടതാണ് . 
ദർഘാസിൽ തടിയുടെയും വിറകിന്റെയും വില പ്രത്യേകം രേഖപ്പെടുത്തേണ്ടതാണ് . 
ദർഘാസ് ലഭിക്കുന്ന വ്യക്തി / സ്ഥാപനം മരത്തടിയുടെ വില , വിറകിന്റെ വില , വന വികസന 
നികുതി , ജി.എസ്.ടി. എന്നിവ പൂർണ്ണമായും ഒടുക്കി മുറിച്ചു മാറ്റി എടുത്തു കൊണ്ടു പോകുന്ന 
ഉത്തരവ് ലഭിച്ച് നിശ്ചിത തീയതിക്കുള്ളിൽ തന്നെ മുഴുവൻ മരങ്ങളും അതാതു സ്ഥലത്തുനിന്ന് 
മുറിച്ച് മാറ്റി എടുത്തുകൊണ്ടു പോകേണ്ടതാണ് . 
തടിയുടെയും , വിറകിന്റെയും വില ഈ ആഫീസിൽ പണമായി നേരിട്ടോ “ സൂപ്രണ്ട് , ഗവൺമെന്റ് 
ഹോസ്പിറ്റൽ ഓഫ് ഡെർമറ്റോളജി , ചേവായൂർ , കോഴിക്കോട് , പിൻ -673 017 ' ' എന്ന് സൂപ്രണ്ടിന്റെ 
പേരിൽ എടുത്ത് കോഴിക്കോട് മാറ്റാവുന്ന ഡിമാന്റ് ഡാഫ്റ്റായോ സ്വീകരിക്കുന്നതാണ് . " " 02 10 
800-98 - Miscellaneous ' ' എന്ന ശീർഷകത്തിൽ ട്രഷറിയിൽ അടച്ച് ചെലാൻ രശീതിയുടെ അസ്സൽ 
ഹാജരാക്കിയും തുക ഒടുക്കാവുന്നതാണ് . 
വന വി ക സന നികു തി , ജി . എ സ് . ടി . തുക എന്നിവ ഈ ആഫീസിൽ നേരിട്ട് പണ മായി 
അടയ്ക്കാവുന്നതാണ് . വനവികസന നികുതി “ 0406-01-101-96-00-00 - FDT ' ' എന്ന ശീർഷകത്തിൽ 
കോഴിക്കോട് ജില്ലാ ട്രഷറിയിൽ അടച്ച് ചെലാൻ രശീതിയുടെ അസ്സൽ ഈ ആഫീസിൽ 
ഹാജരാക്കാവുന്നതാണ് . 
ടെണ്ടർ സമർപ്പിച്ചവർക്കു മാത്ര മായി 26-11-2021 -ാം തീയതി പകൽ 2 മണിക്ക് ആശു പ്രതി 
സൂപ്രണ്ടിന്റെ ചേമ്പറിൽ ലേലം നടക്കുന്നതാണ് . ലേലം കഴിഞ്ഞതിനുശേഷം ഹാജരായവരുടെ 
സാന്നിദ്ധ്യത്തിൽ ടെണ്ടറുകൾ തുറക്കുന്നതാണ് . ലേലത്തിലോ ടെണ്ടറിലോ ഏതിലാണോ കൂടിയ തുക 
ആയത് ഉറപ്പിക്കുന്നതായിരിക്കും . 
നിരതദ്രവ്യമായി ? 1,100 ( ആയിരത്തി ഒരുനൂറ് രൂപ മാത്രം ) “ സൂപ്രണ്ട് , ഗവൺമെന്റ് ഹോസ്പിറ്റൽ 
ഓഫ് ഡെർമറ്റോള ജി , ചേവാ യൂർ , കോഴിക്കോട് , പിൻ - 673 017 ' ' എന്ന പേരിൽ എടുത്ത 
കോഴിക്കോട് മാറാവുന്ന ഡിമാന്റ് ഡ്രാഫ്റ്റ് ടെണ്ടറിൽ ഉള്ളടക്കം ചെയ്തിരിക്കേണ്ടതാണ് . 
കാരണം കാണിക്കാതെ ലേലം / ടെണ്ടർ മാറ്റിവെക്കാനും ദുർബ്ബലപ്പെടുത്തുവാനുമുള്ള പൂർണ്ണമായ 
അധികാരം സൂപ്രണ്ടിൽ നിക്ഷിപ്തമാണ് . 

ടെണ്ടർ ഫോറം വിൽപ്പന 15-11-2021 മുതൽ 25-11-2021 ഉച്ചയ്ക്ക് 1 മണിവരെ ആകുന്നു . 
10. പൂരിപ്പിച്ച ടെണ്ടറുകൾ 25-11-2021 പകൽ 3 മണി വരെ സ്വീകരിക്കുന്നതാണ് . പിന്നീട് ലഭിക്കുന്ന 

ടെണ്ടറുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . 
ടെണ്ടർ അടക്കം ചെയ്ത് കവറിനു പുറത്ത് “ മരങ്ങൾക്കുള്ള ടെണ്ടർ സി 2,1287,2021 ' ' എന്ന് എഴുതി 
ടെണ്ടർ നൽകുന്ന ആളിന്റെ സ്ഥാപനത്തിന്റെ പേരും മേൽവിലാസവും കവറിന്റെ ഇടത്ത് 
രേഖപ്പെടുത്തി " സൂപ്രണ്ട് , ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഓഫ് ഡെർമറ്റോളജി , ചേവായൂർ , 
കോഴിക്കോട് , പിൻ -673 017 ' ' എന്ന വിലാസത്തിൽ അയക്കേണ്ടതാണ് . 
ലേലം / ടെണ്ടർ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി ദിവസങ്ങളിൽ ഈ ആഫീസിൽ 
നിന്നും ലഭിക്കുന്നതാണ് . 


6 . 


7 . 


8 . 


9 . 


11 . 


9 


12 . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


09th November 2021 


KERALA GAZETTE 


7 


മൂറിച്ചു മാറ്റേണ്ട മരങ്ങളുടെ പട്ടിക 


കമ 
നമ്പർ 


മരങ്ങളുടെ 
പേര് 


മരത്തിന്റെ 
നെഞ്ചളവ് 
( മീറ്റർ ) 


( 1 ) 


( 2 ) 


( 3 ) 


1 


പന 


1.55 im 


2 


പന 


1.10 im 


C ധ് 


മഞ്ചാടി 


0.90 m 


4 


പന 


0.95 im 


5 


പന 


1.40 pm 


6 


പന 


0.70 im 


7 


പൊടുവണ്ണി 


0.60 m 


8 


പന 


0.70 im 


9 


മഞ്ചാടി 


0.55 im 


10 


പന 


1.00 im 


11 


മഴമരം 


0.50 m 


12 


മഞ്ചാടി 


1.30 pm 


13 


മഞ്ചാടി 


1.05 m 


14 


പന 


1.05 m 


15 


പന 


1.20 im 


16 


0.85 im 


പൊടുവണ്ണി 
പൊടുവണ്ണി 


17 


0.70 in 


18 


പാല 


0.50 im 


19 


പന 


0.60 m 


20 


പന 


1.25 m 


21 


പന 


1.55 m 


22 


പന 


0.90 im 


23 


പന 


0.70 in 


24 


പന 


1.45 im 


25 


മഴമരം 


0.60 m 


26 


പൊടുവണ്ണി 


0.90 im 


27 


പൊടുവണ്ണി 


1.25 m 


28 


പന 


0.90 m 


29 


പന 


1.40 pm 


30 


പന 


0.60 m 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8 


KERALA GAZETTE 


Part III 


( 1 ) 


( 2 ) 


( 3 ) 


31 


പന 


1.30 m 


32 


മഴമരം 


3.75 im 


33 


മഴമരം 


1.20 im 


34 


മഞ്ചാടി 


0.50 m 


35 


മഞ്ചാടി 


0.50 im 


36 


പന 


1.00 pm 


37 


പന 


1.20 im 


38 


പന 


0.90 m 


39 


മഞ്ചാടി 


0.55 m 


40 


പന 


0.85 m 


41 


മഴമരം 


2.95 m 


സർക്കാർ ത്വക്ക് രോഗാശുപതി , 
ചേവായൂർ , കോഴിക്കോട് . 


( ഒപ്പ് ) 
സൂപ്രണ്ട് . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.11.09 03:47:34 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


